Government of Kerala 
കേരള സർക്കാർ 

2010 


- Reg . No. രജി. നമ്പർ 
KL/ TV ( N ) /12 / 2009 - 2011 


OVERNE 


ാം 


* 


സ 


MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


27th April 2010 
2010 ഏപ്രിൽ 27 
7th Vaisakha 1932 
1932 വൈശാഖം 7 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


മ്യൂസിയം മൃഗശാല വകുപ്പ് 


ദർഘാസ് പരസ്യം 


മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആയിരിക്കും. 


നമ്പർ എം . ഇസഡ്. ( ഇ ) -2055 / 2009 . 


- 2010 ഏപ്രിൽ 


- 


9 . 


- 3. പാദ ര ക്ഷ കൾ സൂക്ഷി ക്കു ന്ന തിനുള്ള റാക്കുകൾ 

കരാറുകാരൻ മ്യൂസിയം മൃഗശാലാ അധികൃതരുടെ മേൽനോ 
ട്ടത്തിൽ സ്ഥാപിക്കേണ്ടതാണ്. 


തിരുവനന്തപുരംമ്യൂസിയം മൃഗശാലയിലെ ചുവടെ 
ചേർക്കുന്ന മ്യൂസിയങ്ങൾ, ഗ്യാലറികൾ എന്നിവ സന്ദർശിക്കു 
ന്നവരുടെ പാദരക്ഷകൾ സൂക്ഷിക്കുന്ന ജോലി 1- 6 - 2010 


4. സന്ദർശകർക്കും ഡ യ റ ക്ടറേറ്റിനും യാതൊരു വിധ 
ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല . 


ത 


- 


ൽ 


31 - 5 - 2011 വരെ ചെയ്യുവാൻ താൽപ്പര്യമുള്ളവരിൽനിന്നും 
സീലുവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


5. ചെരിപ്പുകൾ വെയ്ക്കുന്നിടം തൊട്ട് മ്യൂസിയത്തിലേക്ക് കടക്കു 

ന്നതുവരെ ഇടമുറിയാതെ നല്ല വൃത്തിയുള്ള കാർപെറ്റ് വിരി 
ക്കുകയും വേണം. 


മ്യൂസിയങ്ങൾ, ഗ്യാലറികൾ 


1. ആർട്ട് ഗ്യാലറി 


6. ഒരു ജോടി ചെരിപ്പ് സൂക്ഷിക്കുന്നതിന് 50 പൈസ മാത്രമേ 

ഈടാക്കാവു . 


2. എൻ. എച്ച്. മ്യൂസിയം 


3. ശ്രീചിത്രാ എൻക്ലേവ് 


4. കെ . സി . എസ്. പണിക്കർ ഗ്യാലറി 


7. സന്ദർശകർ ഓരോ ദിവസവും ഏൽപ്പിച്ച പാദ രക്ഷകൾ 

തിരികെ ലഭ്യമാക്കിയെന്ന് ഉറപ്പാ ക്കിയ ശേഷമേ 
കരാ റു കാർ മ്യൂസിയ ങ്ങ ളിൽ നിന്നും പോകാൻ 
പാടുള്ളു . 


നിബന്ധനകൾ 


1. സന്ദർശകർ ഏൽപ്പിക്കുന്ന പാദരക്ഷകളുടെ പൂർണ്ണ 
ഉത്തരവാദിത്വം കരാറുകാരന്റേതാണ്. 


2. മ്യൂസിയങ്ങളുടെ പ്രവർത്തന സമയം രാവിലെ 10 


സീൽ വച്ച ദർ ഘാ സു കൾ ഡ യ റ ക ടർ, മ്യൂസിയം 


മൃഗശാലാ വകുപ്പ്, തിരുവനന്തപുരം- 695 033 എന്ന വിലാസ 


ത്തിൽ ആയിരിക്കണം അയക്കേണ്ടത്. ടെണ്ടർ ഫോമുകൾ 


28- 4 - 2010 മുതൽ 4 - 5 - 2010 - ന് 


വൈകുന്നേരം 3.30 മണിവരെ 


ഓഫീസിൽ നിന്നും ലഭി ക്കു ന്ന താണ്. ദ ർ ഘാ സു കൾ 


സ്വീകരിക്കുന്ന അവസാന തീയതി 5 - 5- 2010 ഉച്ചയ്ക്ക് 


1 മണി 


വരെ ആണ്. അന്നേദിവസം 3.30 - ന് ദർഘാസുകൾ സമർപ്പിച്ച 


വ രു 


ടെ യോ അ വർ ചുമ ത ല പ്പെ ടു ത്തു ന്ന വ രു 


ടെ യോ 


സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. താമസിച്ച് ലഭിക്കുന്ന 


ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 


ടെണ്ടർ ഫോം ആവശ്യമുള്ളവർ മ്യൂസിയം മൃഗശാലാ 


വകുപ്പ് ഡയറക്ടറുടെ പേരിൽ അപേക്ഷ നൽകേണ്ടതും 


ഫോമിന്റെ വിലയായ 300 രൂപയും വാറ്റും (4 %) ഡ്യൂപ്ലിക്കേറ്റിന് 


150 രൂപയും വാറ്റും ( 4 % ) ഒടു ക്കേ ണ്ട തു മാ ണ് . ടെണ്ടർ 


ഫോമുകൾ കൈമാറാവുന്നതല്ല. കൂടാതെ ക്വാട്ട് ചെയ്യുന്ന 
തുകയുടെ 1 % നിരതദ്രവ്യമായി ഡയറക്ടറുടെ പേരിൽ 


മാറാവുന്ന ഡി . ഡി . - യും ടെണ്ടർ ഫോമി നോ ടൊപ്പം 


സമർപ്പിക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ തുക ക്വാട്ട് ചെയ്യുന്ന 


വർക്കായിരിക്കും ടെണ്ടർ ഉറപ്പിച്ചുനൽകുക. ടെണ്ടർ ഉറപ്പിച്ച് 


ലഭിക്കുന്നയാൾ തുക കോൺട്രാക്ട് കാലയളവിൽ മൂന്ന് തുല്യ 


ഗഡുക്കളായി ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. ടെണ്ടറുകൾ 


യാതൊരു കാരണവും കൂടാതെ നിരസിക്കാനും മാറ്റിവയ്ക്കാനു 


മുള്ള അധികാരം ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. ഇതിനെക്കു 


റിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരംമ്യൂസിയം 


മൃഗശാലാ ഡയറക്ടറേറ്റിൽ നിന്നും പ്രവൃത്തി സമയങ്ങളിൽ 


അറിയാവുന്നതാണ്. അടങ്കൽ തുക 2 ലക്ഷം രൂപയാണ്. 


( ഒപ്പ്) 


മ്യൂസിയം മൃഗശാല 
ഡയറക്ടറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


ഡയറക്ടർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


